Government of Kerala 
കേരള സർക്കാർ 

2010 


- Reg. No , രജി. നമ്പർ 
KL /TV ( N ) /12/ 2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol . IV 


| 


- No. | 44 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th November 2010 

2010 നവംബർ 9 
18th Karthika 1932 
1932 കാർത്തിക 18 


വാല്യം 55 


നമ്പർ 


PART III 
Stores Purchase 


ടെണ്ടറുകൾ ഉറപ്പിച്ച് 7 ദിവസത്തിനുള്ളിൽ ആവശ്യ 
പ്പെടുന്ന പെയിൻറുകൾ സ്വന്തം ചെലവിൽ ഈ 
ഒാഫീസിൽഎത്തിച്ചിരി ക്കണം, 


Agricultare Department 

- ദർഘാസ് പരസ്യം 
നമ്പർ സി . 388/2010 . 

2010 ഒക്ടോബർ 12. 
- വടകരകൃഷിഅസിസ്റ്റൻറ് ഡയറക്ടറുടെ(വിത്ത 
ശേഖരണം) കാര്യാലയത്തിലേക്ക് 2010 -11 സീസണിലെ 
വിത്ത് തങ്ങാ സംഭരണവുമായി ബന്ധപ്പെട്ട 
താഴെ പറയുന്ന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ന 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ടെൻഡർ ഫോമുകൾ ആവശ്യമുളളവർ അതിൻപ 
വിലയായ 300 രൂപയും വിൽപ്പന നികുതിയും (12 . 5 % 
വാററി) അടച്ച് 19-11-2010 പകൽ 12 മണിക്ക്മുമ്പായി 
വാങ്ങേണ്ടതാണ്. ടെണ്ടർ ഫോമുകളോടൊപ്പം 500 രൂപ 
നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതും 50 രൂപയുടെ 
മുദ്രപത്രത്തി ൽ കരാർ എഴുതി ത്താര ബ തുമാണ്. 
കരാർ കാലാവധി 31 - 3-2011 വരെയായിരിക്കും . 


അളവ് 


ന . 


ന 


3 


ഇന 
വിവരം 


3 


t 


ഗോൾഡൻ യെല്ലോ റെഡിമിക സ 
പെയിൻറ് ( 4 ലിററർ വീതമുള 
കൈപ്പിടിയുളള ടിന്നുകളി ൽ ) 336 ലിററർ 


കേരള സർ ക്കാരിന്റെ മറെറല്ലാ ടെൻഡറുകൾ കുടും 
ബാധകമായ നിയമങ്ങൾ ഈ ടെൻഡറിനും ബാധകമായി 
രിക്കുന്നതാണ്. 


2 മാഡം ഇനാമൽ പെയിൻറ 

(1 ലിററർ വീതമുളള ടിന്നുകളിൽ) 34 ,, 


ടെൻഡർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ഒാഫീസിൽ നിന്നും എല്ലാ (പ്രവൃത്തി സമയങ്ങളിലും 
ലഭ്യമാകുന്നതാണ് . 


-- ടെൻഡർ കവറിനുപുറത്ത് സി- 3882010 എന്ന 
രേഖപ്പെടുത്തികൃഷി അസിസ്ററൻറ് ഡയറക്ടർ 
( വി ആശഖരണം) , മിനി സിവിൽ സ്റേറഷൻ, വടകര 
പി , ഒ ., കോഴിക്കാട്- 673 101 എന്ന വിലാസത്തിൽ 
19-11 -2010 ഉച്ചയ്ക്ക് 2 മണിക്ക്മുൻപായി എത്തിക്ക 
ണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നത്. 

- ടെണ്ടറുകൾ 19 - 11-2010 . വൈകുന്നേരം 3 
മണിക്ക് ദർ ഘാസുകാരുടെയോ അവരുടെ പ്രതിനിധി 
-കളുടെയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 


കൃഷി അസിസ്റ്റൻ 
ഡയറക്ടറുടെ കാ ാ ാലയം, 
വിത്തുശേഖരണം 
മിനി സിവിൽ സ്റേറഷൻ, 
വടകര പി . ഒ., 
കാഴി മാട് , 


ക . ഷി അസിസ്റ്റൻറ് 

ഡയറക്ടർ , 


